| Reg . No. രജി. നമ്പർ 
KL/ TV ( N ) /12/ 2009 -2011 


Government of Kerala 
കേരള സർക്കാർ 

| 2011 


सत्यमेव जयते 


ക്ക് 


GOVERNS 


- 
കര 


രള സർക 


ർക്കാർ 


WMENT OF 


KERALA 


KERALA GAZETTE 

- കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. LVI 


THIRUVANANTHAPURAM , TUESDAY 


No . 


5th July 2011 

2011 ജൂലൈ 5 
14th Ashadha 1933 
1933 ആഷാഢം 14 


| 27 


വാല്യം 56 


തിരുവനന്തപുരം, ചൊവ 


നമ്പർ 


PART III 


Stores Purchase 


Jail Department 


ദർഘാസ് പരസ്യം 


നമ്പർ സി . പി .7 - 1/ 2011. 


2011 ജൂ 


ൺ 


10 . 


- തിരുവനന്തപുരം സെൻട്രൽ ജയിലിലെ തടവുകാരെ 
പാർപ്പിച്ചിരിക്കുന്ന ബ്ലോക്കുകളിൽ സ്ഥാപിക്കുന്നതിനായി 
അംഗീകൃത കമ്പനിയുടെ സാധാരണ ടി . വി . എൽ. സി . ഡി . 
ടി . വി ., അനുബന്ധ സാമഗ്രികൾ എന്നിവ വാങ്ങുന്നതിന് 
മത്സര സ്വഭാവമുള്ള മുദ്രവച്ച ദർഘാസുകൾ ക്ഷണിച്ചു 
കൊള്ളുന്നു . 

ദർഘാസിൽ ടി. വി. യും അനുബന്ധ സാമഗ്രികളുടെയും 
വില ( നികുതി ഉൾപ്പെടെ) രേഖപ്പെടുത്തിയിരിക്കണം. ദർഘാസ് 
ഉള്ളടക്കം ചെയ്യുന്ന കവറിന്റെ പുറത്ത് “ തിരുവനന്തപുരം 

സെൻട്രൽ ജയിലിലേക്ക് ആവശ്യമായ ടി . വി . യും 
അനുബന്ധ സാമഗ്രികളും വിതരണം ചെയ്യുന്നതിനുള്ള 
ദർഘാസ് എന്ന് വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കണം. 


6. 3. way Filter tap 20 Nos. 
7. 4.way Filter tap — 5 Nos. 
8. Multi pin — 25 Nos. 
9. Cable Socket pin (Male & Female ) — 10 Nos. 
10 . 3.way Cable Connector — 5 Nos . 
11 . 180 wire 4 coil. 
12 . 5 Amps-Plug 14 Nos. 
13. Switch - 14 Nos. 
14 . 4 X 4 box - 14 Nos. 
ടെണ്ടർ ഫോറത്തിന്റെ വില : 

- ഒറിജിനൽ - 400 + 4 % വാറ്റ്. 

ഡ്യൂപ്ലിക്കേറ്റ് - 200 + 4 % വാറ്റ്. 
- ദർഘാസ് ഫോറം വിൽക്കുന്ന അവസാന തീയതിയും 
സമയവും 5 - 7 -2011, 4 മണി. 

ദർഘാസ് ഫോറം സ്വീകരിക്കുന്ന അവസാന തീയതിയും 
സമയവും 6 -7 -2011, 3 മണി. 


സാധന സാമഗ്രികളുടെ വിവരണം 


1. സാധാരണ ടി. വി. (21 ഇഞ്ച്) 13 എണ്ണം. 

എൽ. സി . ഡി. ടി. വി . - ( 32 ഇഞ്ച്) - 1 എണ്ണം. 

RG 6 . Cable — 20 coil. 
4. Stay wire 20 kg s. 
5. Cable Connector - 100 Nos. 


ദർഘാസ്തുറന്ന് പരിശോധിക്കുന്ന തീയതിയും സമയവും 6- 7- 2011, 
4 മണി. 


ദർഘാസ് ഫോറങ്ങൾ രേഖാമൂലമുള്ള അപേക്ഷയിൻമേൽ സെൻട്രൽ 
ജയിൽ സൂപ്രണ്ടാഫീസിൽ നിന്ന് എല്ലാ പ്രവർത്തി ദിവസവും 
വാങ്ങാവുന്നതാണ്. ദർഘാസ് ഫാറങ്ങൾ കൈമാറാൻ പാടുള്ളതല്ല. 
പൂരിപ്പിച്ച അസ്സൽ ദർഘാസ് മുദ്രവച്ച കവറിൽ “സൂപ്രണ്ട്, സെൻട്രൽ 
ജയിൽ, പൂജപ്പുര, തിരുവനന്തപുരം- 12 എന്ന വിലാസത്തിൽ നിശ്ചിത 
സമയ പരിധിക്കുള്ളിൽ എത്തിക്കേണ്ടതാണ്. നിശ്ചിത സമയത്ത് 
ദർഘാസ് സമർപ്പിച്ചിട്ടുള്ളവരിൽ സന്നിഹിതരാകുന്ന ദർഘാസുകാരുടെ 
സാന്നിദ്ധ്യത്തിൽ ദർഘാസുകൾ തുറക്കുന്നതാണ്. കുറഞ്ഞ നിരക്ക് 
രേഖപ്പെടുത്തിയിട്ടുള്ള അംഗീകൃത ഏജൻസിയിൽ നിന്ന് ലഭിച്ച ദർഘാസ് 
ബഹു : ജയിൽ വകുപ്പ് മേധാവിയുടെ അംഗീകാരത്തിന് വിധേയമായി 
സ്ഥിരപ്പെടുത്തി നൽകുന്നതാണ്. കാരണം കൂടാതെ ദർഘാസ് 
നിരസിക്കാനും റദ്ദ് ചെയ്യാനുമുള്ള അധികാരം ബഹു : ജയിൽ വകുപ്പ് 
മേധാവിയിൽ നിക്ഷിപ്തമായിരിക്കും. ദർഘാസിന് അംഗീകാരം ലഭിച്ച 
വിവരം അറിയിച്ചാൽ ഉടൻതന്നെ ദർഘാസ് പ്രകാരമുള്ള സാധന 
സാമഗ്രികൾ 7 ( ഏഴ്) ദിവസത്തിനുള്ളിൽ വിതരണം ചെയ്യേണ്ടതാണ്. 


സെൻട്രൽ ജയിൽ, 
തിരുവനന്തപുരം. 


( ഒപ്പ്) 
സൂപ്രണ്ട്. 


